E 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


- 
കGOVERNM 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th June 2012 
2012 ജൂൺ 12 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


22nd Jyaishta 1934 
1934 ജ്യേഷ്ഠം 22 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ബഹുമാനപ്പെട്ട കട്ടപ്പന സബ് കോടതി മുമ്പാകെ 

I. P . No. 1 / 2010 
ഹർജിക്കാരൻ - ബാ ബു താ മ സ് , വ യ സ് 5 2 , 

s / o തോമസ്, മേച്ചേരിൽ വീട്, കട്ടപ്പന 
വില്ലേ ജ് , കൊച്ചു തോ വാള പി . ഒ ., 
കൊച്ചുതോവാള, കട്ടപ്പന, ഉടുമ്പൻചോല 

താലൂക്ക്, ഇടുക്കി ജില്ല . 
എതൃകക്ഷികൾ: - 1. സണ്ണി ജോ സ ഫ് , ഇട യാ ൽ വീട്, 

കാൽവറി മൗണ്ട് കര, 8 -ാം മൈൽ, 
തങ്കമണി വില്ലേജ്, ഇടുക്കി ജില്ല . 
2. യൂണിയൻ ബാങ്ക്ഓഫ്ഇൻഡ്യ, കട്ടപ്പന 
| ബാഞ്ച്, ഇടുക്കി ജില്ല , മേൽപടിക്കു 

വേണ്ടി ബ്രാഞ്ച്മാനേജർ. 
3. കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ്, 

ഡിവിഷൻ ഓഫീസ്, കട്ടപ്പന, ഇടുക്കി, 

മേൽപടിക്കുവേണ്ടി അക്കൗണ്ട്ഓഫീസർ. 
4. അനിൽ, എൻ. വി . , s/ o വർഗ്ഗിസ്, 
വയസ്27 , നെല്ലിപുഴയിൽ, നിരപ്പേൽക്കട 
കൊച്ചുതോവാള പി . ഒ., കട്ടപ്പന വില്ലേജ്, 
ഉടുമ്പൻചോല താലൂക്ക്, ഇടുക്കി ജില്ല . 
5 . ഏലീയാസ്, സി . വി ., s/ o വർഗ്ഗിസ്, 

വയസ്52, ചന്ദനശ്ശേരിൽ, കട്ടപ്പന പി. ഒ. 
കട്ടപ്പന വില്ലേജ്, ഉടുമ്പൻചോല താലൂക്ക്, 
ഇടുക്കി ജില്ല . 


6. കേരള സർക്കാർ , മേൽപടിക്കു വേണ്ടി 
ജില്ലാ കളക്ടർ, ഇടുക്കി ജില്ല , കുയിലുമല , 

പൈനാവ് പി . ഒ ., ഇടുക്കി ജില്ല. 
7. തഹശീൽദാർ, ആർ. ആർ., നെടുങ്കണ്ടം, 
റ വ ന റിക്ക വറി ഓ ഫീ സ് , 
നെടുങ്കണ്ടം പി . ഒ , ക ൽ ക്ക എൽ 
വി ല്ല ജ് , ഉടുമ്പൻചോല താലൂക്ക്, 

ഇടുക്കി ജില്ല . 
- സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത് 
Insolvent ആയി പ്രഖ്യാപിച്ച് ഉത്തരവാക്കുന്നതിലേക്ക് 
ഹർജിക്കാരൻ ബോധിപ്പിച്ചിട്ടുള്ള ടി ഹർജി 28 - 7 - 2012 -ാം 
തീയ തി യിലേക്ക് അവധി വച്ചിട്ടു ള്ള തും ടി ഹർജി യിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളതാകയാൽ സകലമാനപേരും 
വിചാരണ തീയതി പകൽ 11 മണിക്ക് കോടതി മുമ്പാകെ 
നേരിട്ടോ വക്കീൽ മുഖാന്തിരമോ ഹാജരായി ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അല്ലാത്തപക്ഷം ടി ഹർജി താങ്കളെ കൂടാതെ 
തീർപ്പാക്കുന്നതാണെന്ന വിവരം ഇതിനാൽ തെര്യപ്പെടുത്തി 
കൊള്ളുന്നു . 
കട്ടപ്പന, 

- കെ . ജി . ഷാജിമോൻ, 
25 - 5 - 2012 . 

ഹർജിക്കാരൻ ഭാഗം അഡ്വക്കേറ്റ്. 


